Government of Kerala 
കേരള സർക്കാർ 

2013 


Regn . No. KERBIL /2012 /45073 
dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KLITV ( N )/ 634/ 2012- 14 


1 


. 
കര 
COVERNM 


: 


- 


ലാ സർക്ക 


ാർ . 
KERALA 


--- 


VMENT OF 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


26th November 2013 
| 2013 നവംബർ 26 


THIRUVANANTHAPURAM , TUESDAY 


- No. 


1 A 


Vol. II 
വാല്യം 2 | 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


5th Agrahayana 1935 
| 1935 അഗ്രഹായനം 5 


PART III 


Commissionerate of Land Revenue 


THRISSUR DISTRICT 


Kodungallur Taluk 


ക്വട്ടേഷൻ/ ലേല പരസ്യം 


നമ്പർ സി3 - 12137/ 2013 (1). 


2013 ഒക്ടോബർ 31 . 


കൊടുങ്ങല്ലൂർ ശ്രീ കുരുംബ ഭഗവതി ക്ഷേത്രത്തിലെ 
താലപ്പൊലി മഹോത്സവത്തിന് 1189 ധനുമാസം 29 -ാം തീയതി 
മുതൽ ( ഇംഗ്ലീഷ് തീയതി 2014 ജനുവരി മാസം 13 -ാം തീയതി 
മുതൽ 23 -ാം തീയതി വരെ) മകരമാസം 10 -ാം തീയതി കൂടിയ 
11 ദിവസം ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള കമ്പിവേലിക്കകവും 
പബ്ലിക് റോഡുക ളും , സർക്കാരിൽ നിന്നും പാട്ട ത്തി നു 
കൊടുത്തിട്ടുള്ള സ്ഥലങ്ങളും, നാഷണൽ ഹൈവേ 17 - ൽപ്പെട്ട 
സ്ഥല ങ്ങളും റോഡു ക ളുടെ ഇരു വ ശ വു മുള്ള മാർജിൻ 
സ്ഥല ങ്ങളും പോലീസ് സ്റ്റേഷൻ മൈതാ ന വും , കുളം 
നികത്തിയ സ്ഥലത്തുകൂടി മകരം 3 -ാം തീയതി രാത്രി വടക്കു 
നിന്നും എഴുന്നള്ളിച്ചു പോരുന്നതിനുള്ള സ്ഥലവും, പതിവായി 
വെടിക്കെട്ടിനുപയോഗിച്ചുവരുന്നതും വെടിപ്പുരയ്ക്ക് തെക്കും 
കിഴക്കും ഉള്ള മൈതാ നിങ്ങളും ഒഴിച്ച് കാവിൽ കട വിന് 
പടിഞ്ഞാറും ശ്രീ കുരുംബ അമ്പലത്തിന് വടക്കോട്ടും, പറവൂർ 
റോഡിൽ കുരുംബ അമ്പ ല ത്തിന് വട ക്കോട്ടും, കാവിൽ 
ചന്തയ്ക്കു കിഴക്കോട്ടും ഉള്ള പുറമ്പോക്കു സ്ഥലങ്ങളിൽ 


കർപ്പൂരവും ക്ഷേത്രത്തിലേക്ക് ജനങ്ങൾക്ക് അത്യാവശ്യമായ 
സാധനങ്ങളും നീക്കി, ബാക്കി സാധനങ്ങൾ കുടിൽ കെട്ടിയും 
മറ്റും കച്ചവടം ചെയ്യുന്നതിനുള്ള അവകാശം 2013 നവംബർ 
മാസം 26 -ാം തീയതി പകൽ 11 മണിക്ക് കൊടുങ്ങല്ലൂർ 
മിനി സി വിൽ സ്റ്റേഷൻ കോൺ ഫ റൻസ് ഹാളിൽ വച്ച് 
പരസ്യമായി ക്വട്ടേഷൻ/ ലേലം ചെയ്യുന്നതാണ്. ലേലം കൂടാതെ 
മേൽപ്പറഞ്ഞ പുറമ്പോക്കു സ്ഥലങ്ങളിൽ കച്ചവടം നടത്തുവാൻ 
മേൽ നിശ്ചയങ്ങൾക്കനുസരിച്ച് കൂലി പിരിക്കുന്നതിന് സീൽ 
ചെയ്ത ക്വട്ടേഷനുകൾ ലേല ദിവസം ലേല സമയത്തിന് 
12 മണിക്കൂർ മുൻപ് വരെ സ്വീക രി ക്കു ന്നതും ലേല 
തുകയിലോ ക്വട്ടേ ഷ നിലോ ഏതിലാണ് കൂടുതൽ തുക 
- എന്നു നോക്കി കൂടുതൽ തുകക്കാരന് ക്വട്ടേഷൻ/ ലേലംകൊണ്ട 
- ആൾ ആയി താൽക്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതുമാണ്. 


നിബന്ധനകൾ 


1 . 


ക്വട്ടേഷൻ/ ലേലത്തിൽ പങ്കെടുക്കുന്നവർ 5,000 വീതം 
നിരതദ്രവ്യം കെട്ടി വയ്ക്കേണ്ടതാണ്. തിരിച്ചറിയൽ 
കാർഡ് ഹാജരാക്കേണ്ടതുമാണ്. ക്വട്ടേഷൻ ലേലം 


കൊണ്ട് ആളുടെ നിരതദ്രവ്യ സംഖ്യ ക്വട്ടേഷൻ/ ലേല 
നിശ്ചയിച്ച പ്രകാരമുള്ള അവധി കഴിഞ്ഞ് ക്വട്ടേഷൻ 
ലേലത്തിൽപ്പെട്ട സ്ഥലം പൂർവ്വ സ്ഥിതിയിലാക്കി 
ബോദ്ധ്യപ്പെട്ടതിനുശേഷവും മറ്റുള്ളവരുടെ നിരതദ്രവ്യ 
സംഖ്യ ക്വട്ടേഷൻ/ ലേലം കഴിഞ്ഞ ഉടനെയും മടക്കി 
നൽകുന്നതാണ്. 


( സി) മാല , പുസ്തകങ്ങൾ, ശീലത്ത ര ങ്ങൾ, നിലത്ത് 

വിരിച്ചു ചെയ്യുന്ന കച്ച വ ട ങ്ങ ൾ മുത ലാ യ വ 
- കിഴക്കേ നട യിൽ കമ്പിവേലിക്ക് കിഴക്ക് വശം 
ദേവസ്വം കൊട്ടാരത്തിലേക്ക് പോകുന്നതിന് തെക്ക് 
വടക്ക് 6 (ആറ്) മീറ്റർ സ്ഥലംവിട്ട് ബാക്കിയുള്ള 
സ്ഥലത്ത് നടത്തേണ്ടതാണ്. 


2 . 


( ഡി ) പല ചരക്ക്, കായ്ക്കറിമുതലായ മറ്റെല്ലാത്തരം 
കച്ചവടങ്ങളും തെക്കേ കുളത്തിന് കിഴക്ക്വശമുള്ള 
മൈതാനത്ത് വെച്ച് നടത്തേണ്ടതുമാണ്. 


ക്വട്ടേഷൻ/ ലേലം കഴിഞ്ഞാൽ ക്വട്ടേഷൻ/ ലേലക്കാരൻ 
ആകെ ക്വട്ടേഷൻ/ ലേല സംഖ്യയിൽ മൂന്നിൽ ഒരു 
ഭാഗത്തിൽ കുറയാത്ത സംഖ്യ ഉടനെയും ബാക്കി 
സംഖ്യ ക്വട്ടേഷൻ/ ലേലം സ്ഥിരപ്പെടുത്തി അറിയിപ്പു 
കിട്ടിയാൽ രണ്ടു ദിവസത്തിനകവും ഈ ആഫീസിൽ 
അടക്കേണ്ടതും ക്വട്ടേഷൻ/ ലേലക്കാരന്റെ ചെലവിൽ 
സർക്കാരിലേക്ക് ബോദ്ധ്യമായ ഒരു കരാർ എഴുതി 
ഒപ്പിട്ടുതരേണ്ടതുമാണ്. 


( ഇ ) കാപ്പി, ചായ , പല ഹാ രം , ഹോട്ടൽ മുതലായ 

കച്ചവടങ്ങൾ പോസ്റ്റാഫീസിന്റെ മതിൽ ഒഴിവാക്കി 
വെടി - ര വ രെയുള്ള സ്ഥലത്ത് കുടിലു കൾ 
കിഴക്കോട്ടും വട ക്കോട്ടും മു ഖ മായി കെട്ടി 
അവയിൽ മുൻ പതിവനുസരിച്ച് നടത്തേണ്ടതാണ്. 


മേൽ വിവരിച്ച വകുപ്പുകളിൽ ഭേദഗതി വരുത്തുന്നതിനും 
മേൽ പറഞ്ഞ പുറമ്പോക്ക് സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും 
കുടിലുകൾ കെട്ടുന്നതോ, കച്ചവടം നടത്തുന്നതോ നിരോധിക്കു 
ന്ന തിനുള്ള അവകാശം കൊടുങ്ങല്ലൂർ തഹശീൽദാർക്ക് 
ഉണ്ടാ യിരി ക്കു ന്നതും അപ കാ രമുള്ള തീരു മാ ന ങ്ങൾ 
ക്വട്ടേ ഷൻ/ ലേലക്കാരൻ അ നു സ രി ക്കാൻ ബാദ്ധ്യസ്ഥ 
നു മാ യി രി ക്കും . വീഴ്ച വരു ത്തി യാൽ 4 -ാം വകുപ്പ് 
പ്രകാരമുള്ള ശിക്ഷകൾക്ക് ക്വട്ടേഷൻ/ ലേലക്കാരൻ 
വിധേയനാകുന്നതുമായിരിക്കും. 


- 4 , 


3. രണ്ടാം വകു പ്പിൽ പറയുംപകാരം ചെയ്യു വാൻ 

ക്വട്ടേ ഷൻ/ ലേലക്കാരൻ വീഴ്ച വരു ത്തി യാൽ 
ക്വട്ടേഷൻ/ ലേലക്കാരൻ അടച്ചിട്ടുള്ള എല്ലാ സംഖ്യകളും 
സർക്കാരിലേക്ക് മുതൽകൂട്ടുന്നതും ടി ക്വട്ടേഷൻ 
ലേലക്കാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൻമേൽ വീണ്ടും 
ക്വട്ടേ ഷൻ/ ലേലം നട ത്തു ന്നതും അപകാരം 
ക്വട്ടേഷൻ/ ലേലം നടത്തുന്നതിൽ സർക്കാരിലേക്ക് വല്ല 
നഷ്ടവുംഉണ്ടാകുന്നതാകയാൽ അത്മുൻ ക്വട്ടേഷൻ 
ലേലക്കാരനോട് നികുതി ബാക്കിയെന്നപോലെയോ മറ്റു 
വിധത്തിലോ ഈടാക്കുന്നതും ലാഭമുണ്ടായാൽ ആദ്യ 
ക്വട്ടേഷൻ/ ലേലക്കാരന് അവകാശമില്ലാത്തതുമാകുന്നു. 
ക്വട്ടേഷൻ/ ലേല നിശ്ചയപ്രകാരമുള്ള ദിവസങ്ങളിൽ 
കൂടു ത ലായി മേൽ പ ് ാ വിച്ച സ്ഥല ങ്ങ ളിൽ 
ക്വട്ടേ ഷൻ/ ലേലക്കാരൻ കച്ച വടം നട ത്തു കയോ, 
നിശ്ചയിച്ച നിരക്കില ധികം കൂലി പിരി ക്കു കയോ 
അ താത് കച്ച വ ട ങ്ങ ൾ ചെയ്യു വാൻ അ നു വ ദിച്ച 
നിശ്ചിതസ്ഥലങ്ങളിൽ അല്ലാതെ കച്ചവടം ചെയ്യുവാൻ 
അനുവദിക്കുകയോ ചെയ്താൽ അത്തരം കുറ്റങ്ങൾക്ക് 
പിഴ ശിക്ഷ നിശ്ചയി ക്കു വാനും വേണ്ടിവ ന്നാൽ 
ക്വട്ടേഷൻ/ ലേലക്കാരനുമായുള്ള കരാർ റദ്ദ് ചെയ്യുവാനും 
ക്വട്ടേഷൻ/ ലേല സ്ഥലങ്ങളിലുള്ള കുടിലുകൾമുതലായവ 
വിറ്റ് സർക്കാരിലേക്ക് മുതൽകൂട്ടുവാനും കൊടുങ്ങല്ലൂർ 
തഹശീൽദാർക്ക് അധികാരമുണ്ടായിരിക്കുന്നതാണ്. 


- 6 . ഓഫീസു ക ളുടെ പ്രവർത്ത ന ങ്ങൾക്ക് അസൗ കര്യം 
ഉണ്ടാ കു ന്ന വി ധ ത്തിൽ പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ 
രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണിവരെ 
ക്വട്ടേഷൻ/ ലേലത്തിൽപ്പെട്ട സ്ഥലങ്ങളിൽ ഉച്ചഭാഷിണി 
ഉപയോഗിക്കുകയോ മറ്റുള്ളവരെ ഉപയോഗിക്കു വാൻ 
അനുവദിക്കുകയോ ചെയ്യാൻ പാടില്ലാത്തതാണ്. 


7. ക്ഷേത്ര വളപ്പിൽ കമ്പി വേലിക്കകത്ത് യാതൊരുവിധ 
വ്യാപാ ര ങ്ങളും നടത്താൻ ക്വട്ടേ ഷൻ/ ലേലക്കാരനെ 
അനുവദിക്കുന്നതല്ലാത്തതും ടി സ്ഥലങ്ങളിൽ കർപ്പൂരം, 
മഞ്ഞൾ മുത ലാ യ സാ ധ ന ങ്ങൾ ഈ വർഷത്ത 
ദേവസ്വം കുത്തക ക്കാർക്ക ല്ലാതെ വേറെ ആർക്കും 
വ്യാപാരം ചെയ്യുവാൻ പാടില്ലാത്തതുമാണ്. 


5. ( എ ) പഴയ താലൂക്കാഫീസിന് തെക്ക് വശത്ത് കുളം 

നികത്തിയ സ്ഥലത്ത് റോഡരികിൽ തെക്കോട്ടും 
പടിഞ്ഞാറോട്ടും മുഖമായി ഷെഡുകൾ കെട്ടേണ്ടതും 
അവിടെ മാത്രം ഓട്, ചെമ്പ്, പിച്ചള സാമാനങ്ങൾ, 
ജൗളി, മെത്തപ്പാ യ്, ഇഞ്ചി, പഞ്ഞി മുതലായവ 
മുൻ പതിവുപോലെ വ്യാപാരം നടത്തേണ്ടതാണ്. 


8. കച്ചവടക്കാരിൽ നിന്നും താഴെ ചേർക്കുന്ന നിരക്കു 

പ്രകാരം സംഖ്യ ഈടാ ക്കേ ണ്ട താ ണ് . ഈ നിരക്ക് 
കൂട്ടുവാനോ കുറയ് ക്കു വാനോ ഉള്ള അധികാരം 
കൊടുങ്ങല്ലൂർ തഹശീൽദാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. 
സംഖ്യ ഈടാ ക്കു മ്പോൾ അച്ചടിച്ച ഫോറ ത്തിൽ 
രശീത് നൽകേണ്ടതും ആയതിന്റെ കൗണ്ടർ ഫോയിൽ 
കോൺടാക്ട് കാലം കഴിഞ്ഞ് ഒരു മാസം വരെ 
സൂക്ഷിക്കേണ്ടതും ആവശ്യപ്പെട്ടാൽ ഈ ആഫീസിൽ 
പരിശോധനയ്ക്ക് ഹാജരാക്കേണ്ടതുമാണ്. 


( ബി ) അണ്ടി, പൊരി, ഉഴുന്നാട, ഈത്തപ്പഴം, നാളികേരം 

മുത ലാ യവ വടക്കേ നട യിൽ പാല ത്ത റയ് 
വടക്ക് വശം ആൽ തറ വിട്ട് കിഴക്കോട്ടുള്ള 
സ്ഥലങ്ങളിൽ മാത്രം കച്ചവടം നടത്തേണ്ടതാണ്. 


9. ക്വട്ടേ ഷ ൻ / ലേലക്കാരന്റെ സ്വന്തം ചെലവിന്മേൽ 

കെട്ടി യു ണ്ടാ ക്കിയ കുടി ലു കളിൽ വച്ച് കച്ച വടം 
ചെയ്യുന്നതിന് താഴെ കാണിച്ചിരിക്കുന്നതിന്റെ ഇരട്ടിയും 
കുടിലുകളുടെമുൻവശം കെട്ടുന്ന പന്തലിന് 12 ഭാ ഗം 
നിരക്കും കൂടി വസൂ ലാ ക്കാ വു ന്നതും അപകാരം 
കച്ചവടം ചെയ്യുന്നതിന് മുൻപായി കച്ചവടക്കാരൻ ടി 
സ്ഥലങ്ങളിൽ പ്രവേശിച്ച് ക്വട്ടേഷൻ/ ലേലക്കാരനുള്ള 
സംഖ്യ കൊടു ക്കേ ണ്ട തും ക്വട്ടേ ഷൻ / ലേലക്കാരൻ 
സംഖ്യ വാങ്ങി രശീതി കൊടുക്കേണ്ടതുമാണ്. 


10. ക്വട്ടേ ഷൻ / ലേലക്കാരന്റെ പേരിൽ സർക്കാ രി ലേക്ക് 
തരേ ണ്ട താ യ എല്ലാ സംഖ്യ കളും കച്ചവടക്കാ രിൽ 
നിന്ന് ക്വട്ടേ ഷൻ/ ലേലക്കാരന് ന്യായ മായി കിട്ടേണ്ട 
സംഖ്യകളും വേണ്ടിവന്നാൽ നികുതി ബാക്കിയെന്ന 
പോലെ അതാത് ആളുകളിൽ നിന്ന് ഈടാക്കുന്നതിന് 
കൊടു ങ്ങ ളൂർ തഹ ശീൽദാർക്ക് അ ധി കാ ര മു ള്ള 
തായിരിക്കും. 


പട്ടിക 


കമ 
നമ്പർ 


ഇനവിവരം 


നിരക്ക് 


3 . 00 


3. 00 


5 .00 


3. 00 


0.50 
1. 00 


1 . 00 


1 . 00 


0 . 50 


1.00 


1. 00 


ചായ , കാപ്പി ( ച . മീ . 1- ന്) 
പലഹാരം 
ഹോട്ടൽ 
ഷാപ്പു കച്ചവടം 
പുസ്തകം 
ജൗളി 
നിലത്തുവിരിച്ചു കച്ചവടം 
പലചരക്ക് 
മെത്തപ്പായ 2 - ന് 
തഴപ്പായ 8 - ന് 
പൊരി ഉഴുന്നാട കുട്ട 1- ന് 
മാലക്കച്ചവടം ( ച . മീ . 1- ന്) 
മുക്കുപണ്ടങ്ങൾ 
ചെമ്പ്, ഓട് മുതലായവ ,, 
അലൂമിനിയം 
മധുരനാരങ്ങ ചുമട് 1- ന് 
നാളികേരം 100 എണ്ണം 
ഇഞ്ചക്കോൽ ( ച . മീ . 1- ന്) 
അടയ്ക്ക , കായ്കനികൾ, ചട്ടി 
മുതലായവ ചുമട് 1- ന് 
കോഴി എണ്ണം 1- ന് 
വിശറി എണ്ണം 12 - ന് 
സോഡാ ഫാക്ടറി ( ച . മീ . 1- ന്) 


1.00 


1. 00 


6.00 


3 . 00 


5 . 00 


5 . 00 


1. 00 


3 . 00 


0 . 50 


0 . 50 


3 . 00 


വ്യാപാരം, പദർശനം, മറ്റ് വിനോദ് കാഴ്ച്ച കൾ 
നട ത്തു ന്ന തിന് നില വിലുള്ള മറ്റ് നിബ ന്ധ ന കൾ 
ബാധകമായിരിക്കും. 


താലൂക്കാഫീസ്, 
കൊടുങ്ങല്ലൂർ. 


( ഒപ്പ്) 
തഹശീൽദാർ. 


